Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


OVEON 


കാ 





ം സ 
MENTO 
न्याव व 


OF KER 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


28th July 2009 
2009 ജൂലൈ28 
6th Sravana 1931 
1931 ശ്രാവണം 6 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലേല/ ടെണ്ടർ പരസ്യം 


ടെണ്ടർ ഫോറത്തിന്റെ വില . 

അസ്സൽ - രൂപ 400 + എസ്. ററി. + എ . എസ്. ററി. 
ഡ്യൂപ്ലിക്കേററ് രൂപ 200 + എസ്. ററി. + എ . എസ്. ററി. 


നമ്പർ 18 / 2009 . 


2009ജൂ 


ലൈ 14. 


നിബന്ധനകൾ 


- 1. ടെണ്ടർ ഫോറം 7 - 8 - 2009 -ാം തീയതി 4 മണിവരെ 

തവനൂർ ഫാം ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


സംസ്ഥാന സർക്കാർ വിത്തുല്പാദന ഫാമിൽ ശാസ്ത്രീയ 
മായ രീതിയിൽ സംരക്ഷിച്ചുവരുന്ന 400 ഓളം തെങ്ങുകളിൽ 
നിന്നും 2009 ആഗസ്റ് മുതൽ 2010 ജൂലായ് 31 -ാം തീയതി 
വരെയുളള കാലയളവിൽമൂപ്പെത്തിയ / വിളഞ്ഞ തേങ്ങ ശേഖരി 
ക്കാ നു ളള അവകാശം ലേലം/ ടെണ്ടർ വ്യവസ്ഥപ്രകാരം 
വില്പന ഉറ പ്പി ക്കു ന്ന താ ണ് . ലേല ത്തിൽ/ ടെണ്ടറിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 10 - 8 - 2009 -ാം തീയതി 
11 മണിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്ഓഫീസിൽവച്ച് 
നടത്തുന്ന ലേല ത്തിൽ/ ടെണ്ടറിൽ പങ്കെടു ക്കേ ണ്ട താ ണ് . 
ലേലത്തിൽ ടെണ്ടറിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യം, സീൽ ചെയ്ത ടെണ്ടർ എന്നിവ 7 - 8 - 2009 -ാം 
തീയതി 4 മണിക്കു മുമ്പായി റേറററ് സീഡ് ഫാം , തവനൂർ 
ഓഫീസിൽ അടയ്ക്കുകയോ 10 - 8-2009 -ാം തീയതി 10 . 30 മണിക്ക് 
മുമ്പായി മല പ്പുറം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ 
അടയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. അന്നേ ദിവസം 11 മണിക്ക് 
ലേലം നടത്തുന്നതും ലേലത്തിനുശേഷം സന്നിഹിതരായവരുടെ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 
കാരണ വശാൽ ടി ദിവസം അവധിയായി പ്രഖ്യാപിച്ചാൽ 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സമയം തന്നെ 
ലേലനടപടികൾ നടത്തുന്നതായിരിക്കും. 


2. സീൽ ചെയ്ത ടെണ്ട റി നോടൊപ്പം നിരതദ്രവ്യം 
1,500 രൂപ അടയ്ക്കേണ്ടതാണ്. ലേലത്തിൽ ടെണ്ടറിൽ 
പങ്കെടുക്കുവാൻ പ്രസ്തുത നിരതദ്രവ്യം തന്നെ മതിയാ 
കുന്നതാണ്. 
3. ടെണ്ടറിലോ ലേലത്തിലോ ഏററവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനു പുറമേ 
മൊത്തം തുകയുടെ 1/3 ഭാഗം തുക അപ്പോൾത്തന്നെ 
അടയ്ക്കേണ്ടതും അല്ലാത്തപക്ഷം പ്രസ്തുത വ്യക്തി 
യുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം 
നടത്തുന്നതുമായിരിക്കും. 


Gaz .No.30 /2009/DTP (Agriculture ). 


112 


KERALA GAZETTE 


[ PART III 


4. ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 
50 രൂപയുടെമുദ്രപ്പത്രത്തിൽ ഒരു കരാർ എഴുതി 
നൽകേണ്ടതും ലേലത്തുകയുടെ 5 % തുക സെക്യൂരിറ്റി 
യായും ലേലത്തുകയുടെ 1/ 3 ഭാഗം തുക കിഴിച്ച് 
ബാക്കിയുള്ള മുഴുവൻ തുകയും അടച്ച് ലേലക്കാരന്റെ 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വിളവെടുപ്പ് 
നടത്തേണ്ടതും വിളവെടുത്ത തേങ്ങയുടെ എണ്ണം 
ഓഫീസിൽ ബോദ്ധ്യപ്പെടുത്തേണ്ടതും അതിനുശേഷം 
ഫാമിനു പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുമാണ്. 


9. ടെണ്ടർ/ ലേല നടപടികൾ ഫാം കൃഷി ഓഫീസറുടെ 
തീരു മാനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷിഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായിരിക്കും. 
10 . നിലവിലുളളതും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന 
തുമായ എല്ലാ സർക്കാർ ലേല വ്യവസ്ഥകളും ഈ 
ടെണ്ടറിനും ബാധകമായിരിക്കും. 


5. 2009 സെപ്റ്റംബർ മാസം 15 - നകം എല്ലാ തെങ്ങുകളു 

ടെയും മണ്ട വൃത്തിയാക്കേണ്ടതാണ്. 


ഫാമിൽനിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്കായി പ്രവർത്തി 
ക്കുകയോ ഫാമിലെ വസ്തുവകകൾക്ക് എന്തെങ്കിലും 
തരത്തിലുള്ള നാശ ന ഷ്ട ങ്ങ ൾ വരു ത്തു ക യോ 
ചെയ്താൽ ആയ തി നുള്ള നഷ്ടപരിഹാരം ലേല 
ക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. മേൽ 
നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാൻ ലേലക്കാരൻ 
ബാദ്ധ്യസ്ഥ നാ യി രിക്കും. പ്രവൃത്തി സമയങ്ങളിൽ 
രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 
മാത്രമേ വിളവെടുപ്പ് നടത്തുവാൻ അനുവദിക്കുകയുള്ളു. 


6. മേൽപ്പടി കാലയളവിൽ 45 ദിവസത്തെ ഇടവേളകളിൽ 

കുറയാതെ വിളവെടുപ്പ് നടത്തേണ്ടതാണ്. 


കൂടു തൽ വി വ ര ങ്ങ ൾ അറി യു ന്ന തിന് പ്രവൃത്തി 
സമയങ്ങളിൽ സർക്കാർ വിത്തുല്പാദന കേന്ദ്രം, തവനൂർ 
ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 


7. തേങ്ങ വിളവെടുപ്പ് 2010 ജൂലൈ മാസം 31 - നകം 
കഴിഞ്ഞിരിക്കേണ്ടതാണ്. ഇളംപ്രായത്തിലുള്ള തേങ്ങ 
( കരി ക്ക് ) യാതൊരു കാര ണ വ ശാലും ഇടാൻ 
പാടുള്ളതല്ല. മറിച്ച് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ 
അത്രയും തേങ്ങ ലേലവ്യവസ്ഥയ്ക്ക് പുറത്തുള്ളതായി 
കണക്കാക്കുകയും ആയതിന്റെ വില ഫാം നിരക്ക് 
അനുസരിച്ച് ലേലക്കാരനിൽ നിന്നും വസൂലാക്കുന്നതു 
മായിരിക്കും. 
8. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ / ലേലം 
അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം കൃഷി 
ഓഫീസർ/മലപ്പുറം ജില്ലാപഞ്ചായത്തിന് ഉണ്ടായിരിക്കും. 


സംസ്ഥാന സർക്കാർ 
വിത്തുല്പാദനകേന്ദ്രം ഓഫീസ്, 
തവനൂർ. 


കൃഷിഓഫീസർ. 


